Government ofKerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KLITV( N )/12/ 2009-2011 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st July 2009 
2009 ജൂലൈ 21 
30th Ashadha 1931 
1931 ആഷാഢം 30 


നമ്പർ 


21st July 2009) 


COMMISSIONERATE OF LAND REVENUE 


1867 


L . A . Notifications and 

Declarations 
THRISSUR DISTRICT 

-- വിജ്ഞാപനം 
നമ്പർ ബി- 247 /2009 . 

2009 ജൂൺ 23 
കരള സർക്കാർ 2008 നവംബർ 28-ാം തീയതിയിലെ 
സർക്കാർ ഉത്തരവ് ( എം , എസ്.) 101/08 ആർ. ഡി . 
നമ്പർ വിജ്ഞാപന പ്രകാരം സ്പെഷ്യൽ 
തഹശീൽദാർ (എൽ. എ .) , ഗുരുവായൂർ ദേവസ്വം, 
ഗുരുവായൂരിനെ 1894- ലെ സ്ഥലമെടുപ്പ് തുക s 
1 . 1 -ാം കേന്ദ്ര ആക°റം ) - ന് വിധേയമായി 
കളക്ടറുടെചുമതലകൾ നിർവഹിക്കുവാൻ നിയമിച്ചി 
രിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സ്ഥലം 
ഒരു പൊതു ആവശ്യത്തിന് അ് ത ാ യ ത 
ഗുരുവായുർ ( ശീക ഷ ണ ക (തത്തിന്റെ വികസന 
ത്തിനുവേണ്ടി ആവശ്യമുന്നാആവശ്യമുണ്ടായേക്കാ 
മെ ന്നാ കരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്ന 
തിനാലും; 

ഇപ്പോൾ തൻമൂലം അതുമായി ബന്ധപ്പെട്ട എല്ലാ 
വ്യക ത കൾക്കും 1894ലെ സ്ഥലമെടുപ്പ് ആക്റ 
4-ാം വകുപ്പിൻ പാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കൾക്ക് അനുസൃതമായി ഇക്കാര്യത്തിലുളള അറിയിപ്പ് 
ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 

-- പട്ടിക 

- ജില്ല തൃശ്ശൂ ർ, 
താലൂക - ചാവക്കാട്. വില്ലേജ്- ഗുരുവായൂർ, 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 

സർവേ നമ്പർ 110 /16 . 
വിവരണം. . തോട്ടം , 
വിസ്തീർണ്ണം 0 0243 ഹെക°ss, (6 സെൻറ9) . 

(ഒപ്പ് ) 
ഗുരുവായൂർ ദേവസ്വം, സ്ഥലമെടുപ്പ്ആഫീസർ 
ഗുരുവായൂർ. 

-- ആ 

സ്പെഷൽ തഹശീൽദാർ, 
1961 ലെ കേരള സർവ്വേയും അതിർത്തിയും 
സംബന്ധിച്ച് ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുളള 

-- പരസ്യം 
നമ്പർ ബി-247/2009 . 

2009 ജൂൺ 23. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വ നമ്പരിൽ 
പെടുന്നഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെൻറ് 
നിർദേശിച്ചിരിക്കുന്നതിനാൽ താഴെ പറയുന്ന വില്ലേ 
ജിൽ സർവ്വ പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്ന 
താണെന്നും താഴെ , പറയുന്ന വില്ലേജിലെ താ 
പറയുന്ന സർവ്വ നമ്പർ അതിർത്തി തിരിച്ച് 
സർ ചെയ്യുന്നതാണെന്നും1961- ലെ കേരള സർവ്വേയും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 6 ( 1) -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
താഴെ പറയുന്ന ഭൂമിയുടെ ഉളളിലോ അഥവാ 
അവരയാടു ചേർന്നാ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ 
ചെയ്ത ചുമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച 
ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജൻറ് 
.മുഖനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവേയറുടെ 
അടുത്ത് ഹാ ജ ര ാ ക വ ന ത ി ന ം അതിരുകൾ 


കാണിച്ചുകൊടുക്കുന്നതിനും അത് ബന്ധപ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി അതാതു സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കുന്നതിനും വേണ്ടി 
ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 
- ( പസ തു ആക്ടിലെ 6 ( 2 ) എന്നവകുപ്പുപ്രകാരം 
ഈ പരസ്യം താഴെ പറയുന്ന ഭൂമികളിൽ അവകാശ 
ബന്ധമുള്ളഏതൊരാൾക്കുമുളള സാധുവായ നോട്ടീസ് 
ആയി കണക്കാക്കപ്പെടുന്നതാണ് . 

പ്രസ്തുത ആകിലെ 6 (3 ) വകുപ്പു പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കവിശക്കുമാത്രം : 
| ( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജനം 
ചെയ്യേണ്ട ആവശ്യമുണ്ടായിക്കാവുന്ന വല്ല 

- കുറിക്കുമാടുകളോ വലീകളാ 
നിൽക്കുന്ന വീകൾ അഥവാ സാരവത്തായ 
മററ തടസ്സ ങ്ങളോ 
അത്തിനകം മുറിച്ചുകളയുകയോ നീക്കും 
ചെയ്യുകയോ ചെയ തല അതിരുകളോ മറ് 

നുകളാ വെടിപ്പാക്കണമെന്നും ; 
( ബി) കൊടി പിടിക്കുന്നവരെയും ചെയർമാൻ 

മാരെയും നിയോഗിച്ച് അതാത് സമയം 
ആ വ ശ്യ മാ യേ മാ വു ന്ന സമയത്തേക്കും 
കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണ 

മം ; 
( സ ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ 

നൽകണമെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത 
ആകടോ അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ട 
ക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർ 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി) വരെയുളള 
ഖണ്ഡ ങ്ങൾvപകാരമുളള ഈ അഭ്യർത്ഥനകൾ അനുസരി 
ക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ 
ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും 
ആയതിന്റെ ചെലവ് ആക്ടിലും അതുപ്രകാരം 
ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
മളതുപോലെ വാഴച വരുത്തിയിട്ടുളളവരിൽനിന്നു 
വസൂലാക്കുന്നതുമാണ്. 

ഭൂമിയുടെവിശദവിവരം 

ജില്ല തൃശ്ശൂ ർ.. 
താലൂക്ക് ചാവക്കാട്, വില്ലേജ _ ഗുരുവായൂർ 
സർവെ ആൻറ് സബ് ഡിവിഷൻ നമ്പർ- 11016 . 

| ( ഒപ്പ് ) 
ഗുരുവായൂർ ദേവസ്വം, സ്ഥലമെടുപ്പ്ആഫീസർ 
ഗുരുവായൂർ, 

ആൻറ 
സ്പെഷ്യൽതഹശീൽദാർ 


